GOVERY 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL /TV ( N )/ 634/ 2018-20 


സ് സ്റ്റാ 


കേരള 


ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


2020 ജൂലൈ 14 
14th July 2020 
1195 മിഥുനം 30 
30th Mithunam 1195 
1942 ആഷാഢം 23 
23rd Ashadha 1942 


28 


Vol . IX 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Co -operative Department 


REGISTRATION CERTIFICATE 


3. Address - Anchal P. O. 


No. 0-9198/ 2019 . 


25th May 2020 . 


4. Liability - Limited. 


5. Area of operation - Anchal Panchayath 


6. Main Objects — As per Bye Law Clause -4 . 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 ( Act 21 of 1969) that 
the following society, the particulars which is furnished in 
the Categorical Statement is registered by me today as a 
Co- operative Society under the said Act on the basis of 
limited liability and that the bye -laws of the 
undermentioned society is also hereby registered under 
the said section . 


7. Type of Society_Other Primary Credit Socieities-( ii ) 

Agricultural Improvement Co -operative Societies, 
as per Rule 15-1. (C ). ( ii). 


8. Authorized Share Capital 7 1,36,00,000 . 


Categorical Statement 


9. Maximum Borrowing Power - 100 times of total paid up 

Share Capital + Reserve Fund . 


1. Name and Number of the Society - Anchal 

Panchayath Agricultural Improvement 

Co-operative Society Ltd. No. Q. 1693 . 
2. Date of Registration - 25-5-2020 . 


Office of the Joint Registrar of 
Co -operative Societies (General) , 
Kollam. 


( Sd.) 
Joint Registrar (General). 


Gaz . No. 28 / 2020 /DTP (Co-operative ). 


571 


14th JULY 2020 ) 


CO -OPERATIVE DEPARTMENT 


96 


REGISTRATION CERTIFICATE 


ആലപ്പുഴ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 

[ ഹാജർ: ബി . എസ്. പ്രവീൺദാസ് 


No. 0 1667/2019 ( 3 )/R.Dis . 


5th February 2020 . 


നമ്പർ എച്ച്. എം . 718 2020 . 

2020 മേയ് 15 . 
വിഷയം : -സഹ ക രണ വകുപ്പ് ആല പ്പുഴ ജില്ലാ 

ഹോസ്പിറ്റൽ സഹകരണ സംഘം ( ക്ലിപ്തം ) 
നമ്പർ എ 816 - സഹകരണ സംഘം നിയമം 
വകുപ്പ് 71 ( 2 ) പ്രകാരം പ്രവർത്തനം 
സമാ പ് തീ ക രിച്ചുകൊണ്ട് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന :-(1) അസിസ്റ്റന്റ് രജി സ് ടാർ ( ജ നറൽ) 
അമ്പ ല പ്പു ഴയുടെ 

11 - 2 - 20 20 - ല 
726 2018 -ാം നമ്പർ കത്ത്. 


I do hereby certify in exercise of the powers 
conferred on me under section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969) that the 
following society, the particulars which is furnished in 
the Categorical Statement is registered by me today as a 
Co -operative Society under the said Act on the basis of 
limited liabilities and that the bye- laws of the 
undermentioned society is also hereby registered under 
the said section . 


ഉത്തരവ് 


(2) ഈ ആഫീസിലെ 17-2-2020 - ലെ ഇതേ 

നമ്പർ ഉത്തരവ്. 


Categorical Statement 


1. Name and Number of the Society - Champakulam 

Block Service Pensioners Co- operative Society 


(3) അ സി സ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) 

അമ്പലപ്പുഴ ആഫീസിലെ കലവൂർ 
യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 66 -ാം 
വകുപ്പ് പ്രകാരമുള്ള പരി ശോ ധനാ 
റിപ്പോർട്ട്. 
( 4) സംഘം പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർ 

ആലപ്പുഴ യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 
9-3-2020 - ലെ മൊഴി. 


Ltd. No. A. 1228 . 


2. Date of Registration -5-2-2020. 


3. Address - Thalavady P. 0., Kuttanadu Taluk , 

Alappuzha Dist. 


(5) ഈ ആഫീസിലെ 16-3-2020 - ലെ ഇതേ 

നമ്പർ നോട്ടീസ്. 


4. Liability - Limited, 


സംഘം 


അവസ്ഥ 


area 


of 


5. Area of operation — The whole 

Champakkulam Block Panchayaths. 


6. Main Object - As per Bye law Clause No. 4 


7. Type of Society — Rule 15 (12 ) ( 3) ( 1) Miscellaneous 

Society . 


8. Authorized Share Capital: 


10000 A Class Shares @ 1 250 each = 1 25,00,000 


2500 B Class Shares @ 7 1,000 each = ? 25,00,000 


ആലപ്പുഴ ജില്ലാ ഹോസ്പിറ്റൽ സഹകരണ 
( ക്ലിപ്തം നമ്പർ എ 816 നിലവിൽ നിർജ്ജീവമായ 
യിലാണെന്നും സംഘം പുനരുജ്ജീവിപ്പിക്കുന്നതിന് യാതൊരു 
സാഹച ര്യമില്ലായെന്നും സൂചന ( 1) പ്രകാരം റിപ്പോർട്ട് 
ചെയ്തിരുന്ന സാഹച ര്യ ത്തിൽ സംഘം പവർത്തനം, 
സാമ്പത്തിക സ്ഥിതി, സംഘത്തിന്റെ ആസ്തി ബാദ്ധ്യതകൾ 
എന്നിവയെ സംബന്ധിച്ച് സഹകരണ നിയമം വകുപ്പ് 66 
പ്രകാരം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 
അമ്പലപ്പുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ 
കലവൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തി സൂചന 
(2 ) പ്രകാരം ഉത്തരവായിരുന്നു . 

ടി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി 
സൂചന ( 3) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 

ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ പാതിരപ്പള്ളി 
ആസ്ഥാനമാക്കി 13-11-1985 - ൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് 18-11-1985- ൽ 
പ്രവർത്തനമാരംഭിച്ചതാണ് പ്രസ്തുത സംഘം. വകുപ്പ് 66 
പരിശോധന റിപ്പോർട്ടിൽ സംഘം നിർജ്ജീവമായ 
യിലാണെന്നും സംഘത്തിന് സ്വന്തമായി ആഫീസോ, ശമ്പളം 
പറ്റുന്ന ജീവനക്കാരോ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയോ 
ഇല്ലായെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി സാഹചര്യത്തിൽ 

പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടി 
സ്വീകരിക്കാവുന്നതാണെന്നും പരിശോധന ഉദ്യോഗസ്ഥൻ 
ശുപാർശ ചെയ്തിട്ടുണ്ട്. 

വകുപ്പ് 66 റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംഘം 
പാർട്ട്- ടൈം അഡ്മിനിസ്ട്രേറ്ററെ നേരിൽ കേൾക്കുകയുണ്ടായി. 
സംഘ ത്തിന്റെ ആസ്തി ബാദ്ധ്യ ത കളെ സംബ ന്ധിച്ച് 


5000 C Class Shares @ X 50 each = x 2,50,000 


Total 


X 52,50,000 


അവസ്ഥ 


(Rupees Fifty Two Lakhs Fifty thousand Only ). 


9. Maximum borrowing Power — 150 times of paid up 

Share Capital Plus Reserve Fund . 


സംഘം 


Office of the Joint Registrar of 
Co- operative Societies (General), ( Sd. ) 
Alappuzha . 

Joint Registrar. (General) 


572 


14th JULY 2020 ] 


CO -OPERATIVE DEPARTMENT 


97 


ലിക്വിഡേറ്റർ സഹകരണ നിയമം വകുപ്പ് 73, ചട്ടം 69 ( 12 ) 
എന്നിവ യിൽ വ്യവസ്ഥ ചെയ്തിരിക്കു ന്നത് പ്രകാരമുള്ള 
സമയപരിധിക്കകം സമാപ്തീകരണ നടപടികൾ പൂർത്തീകരി 
ക്കേണ്ടതാണ്. 


സംഘം 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ (ജനറൽ) ആഫീസ്, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ 

(ജനറൽ). 


ക്ലെയിം നോട്ടീസ് 


നമ്പർ 8732019 വി . 


2020 ഫെബ്രുവരി 15 . 


സംഘം 


അഡ്മിനിസ്ട്രേറ്റർ മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ സംഘം 
യാതൊരു വിധ ( പവർത്ത നങ്ങളുമില്ലാതെ നിർജ്ജീവമായ 
അവസ്ഥയിലാണുള്ളതെന്നും, സംഘം പുനരുജ്ജീവിപ്പിക്കുന്ന 
തിന് സാധ്യതയില്ലാത്തതാണെന്നും ആയതിനാൽ 
സമാപ്തീകരിക്കുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാവുന്ന 
താണെന്നും സൂചന (4 ) പ്രകാരം മൊഴി നൽകിയിട്ടുണ്ട്. 

ടി സാഹചര്യത്തിൽ സംഘം പ്രവർത്തനം സമാപീകരിച്ചു 
കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് ഉദ്ദേശിക്കുന്നുവെന്നും 
ടി നടപടിക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം ബോധിപ്പി 
ക്കുവാനുണ്ടെങ്കിൽ ആയത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ 
ബോധിപ്പിക്കണമെന്ന് കാണിച്ച് ധനസഹായ ബാങ്കിനും, 
സർക്കിൾ സഹകരണ യൂണിയൻ അമ്പലപ്പുഴയ്ക്കും സൂചന 
(5) പ്രകാരം നോട്ടീസ്നൽകിയിരുന്നു . എന്നാൽ ടി നോട്ടീസിന്മേൽ 
യാതൊരു ആക്ഷേപവും ലഭിച്ചിട്ടില്ലാത്തതാകുന്നു . 

മേൽ വിവരിച്ച സാഹചര്യത്തിൽ ഏത്ഉദ്ദേശ ലക്ഷ്യങ്ങൾ 
നിർവ്വ ഹിക്കു ന്ന തിനുവേണ്ടിയാണോ സംഘം രജിസ്റ്റർ 
ചെയ്യപ്പെട്ടത്, ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ടി 

പരാജയപ്പെട്ടിരിക്കുന്നു വെന്നും അംഗങ്ങൾക്ക് 
സംഘത്തിന്റെ പ്രവർത്തനത്തിൽ താൽപ്പര്യമില്ലായെന്നും 
സംഘം പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുവാൻ യാതൊരു 
സാധ്യതയുമില്ലായെന്നും നിലവിലത്തെ സാഹചര്യത്തിൽ ടി 
( പവർത്തിക്കുന്ന സംഘ ങ്ങ ളുടെ 

പട്ടിക യിൽ 
തുടർന്നു പോകേണ്ട് ആവശ്യം ഇല്ലായെന്നും എനിക്ക് 
ഉത്തമബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ 
ജില്ലാ ഹോസ്പിറ്റൽ സഹകരണ സംഘം ( ക്ലിപ്തം) നമ്പർ 
എ 816 - ന്റെ പ്രവർത്തനം 1969- ലെ കേരള സഹകരണ സംഘം 
നിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിക്കുന്നതിന് 
നിയമം വകുപ്പ് 72 (1) പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) 
അമ്പ ല പ്പുഴ ആഫീസിലെ ആഫീസ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 
സംഘ ത്തിന്റെ 

മ ത ല ക ളു ടേയും 
റിക്കാർഡുകളുടെയും ചുമതല ലിക്വിഡേറ്റർ ഏറ്റെടുത്ത് 
വിവരം ഈ ആഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട താ ണ് . 
ചാർജ്ജടുക്കുന്ന തീയതിയിലെ വരവ് ചെലവ് 

കണക്കും 
ബാക്കിപത്രവും അയച്ചു തരേ ണ്ട താ ണ്. സംഘ ത്തിന്റെ 
ആസ്തി ബാദ്ധ്യ ത കൾ 

തിട്ട പ്പെടുത്തി ആവ ശ്യ മായ 
നിയമാനുസൃത തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


സംഘം 


കാസറഗോഡ് ജില്ല സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ (ജനറൽ)-ന്റെ 21-10-2019- ലെ ഒ 1987 / 2018 -ാം നമ്പർ 
ഉത്തരവ് പ്രകാരം ഹോസ്ദുർഗ് താലൂക്ക് ജനറൽ മാർക്കറ്റിംഗ് 
സഹകരണ സംഘം Ltd. No. എസ്. 265 സമാപ്തീകരിച്ചു 
കൊണ്ട് ഉത്തരവാകുകയും 

സമാപ്തീകരണ നടപടികൾ 
പൂർത്തീകരിക്കുന്നതിന് സംഘത്തിന്റെ ലിക്വിഡേറ്ററായി 
വെള്ളരിക്കുണ്ട്സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
(ജനറൽ) ഓഫീസിലെ വെള്ളരിക്കുണ്ട്യൂണിറ്റ് ഇൻസ്പെക്ടറെ 
നിയമിച്ചുകൊണ്ട്ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട്. മേൽ 
സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക 
ലഭിക്കുവാനുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് പരസ്യ 

പ്പെ ടു ത്തുന്ന തീയതി മുതൽ രണ്ട് ( 2 ) മാസത്തിനകം 
ലിക്വിഡേറ്ററായ വെള്ളരിക്കുണ്ട് യൂണിറ്റ് ഇൻസ്പെക്ടറെ 
നേരിട്ടോ ചുമതലപ്പെടുത്തിയ മറ്റൊരാൾ മുഖാന്തിരമോ 
തെളിവുകൾ സഹിതം രേഖാമൂലം അറിയിക്കേണ്ടതാണെന്നും 
മേൽ സമയത്തിനകം ആർക്കും ക്ലെയിം ഇല്ലാത്തപക്ഷം 
സമാപീകരണ നടപടികൾ പൂർത്തീകരിക്കുന്നതാണെന്നുമുള്ള 
വിവരം എല്ലാ മെമ്പർമാരെയും പൊതുജനങ്ങളെയും ഇതിനാൽ 
അറിയിക്കുന്നു . 


ടി 


എല്ലാവിധ 


സഹകരണ സംഘം അസിസ്റ്റന്റ് ( ഒപ്പ്) 
രജിസ്ട്രാർ ( ജനറൽ) ഓഫീസ്, ലിക്വിഡേറ്റർ 
വെള്ളരിക്കുണ്ട്. വെള്ളരിക്കുണ്ട്യൂണിറ്റ് ഇൻസ്പെക്ടർ. 


573 


